Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No . KL/ TV ( N )/634/2015-17 


SOVERN 


കർ 


ള സർക് 


കാർ 


NMENT 
O 


ERALA 


OF KER 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2015 ജൂൺ 16 
16th June 2015 
- 1190 മിഥുനം 1 

1st Mithunam 1190 
- 1937 ജ്യേഷ്ഠം 26 
26th Jyaishta 1937 


Vol. IV 


No , 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


പ്രാഥമിക വോട്ടർ പട്ടികയുടെ ഒരു പകർപ്പ് ദേവസ്വം 
കൗണ്ടറിലും വച്ചിട്ടുള്ളതാകുന്നു . 

തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും ഇതൊന്നിച്ച് ഇന്നേ ദിവസം 
തന്നെ ദേവസ്വം ആഫീസിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതാകുന്നു . 


എന്ന് 


എറണാകുളം തിരുമല ദേവസ്വം 
2015- 2019 ഭരണക്കമ്മറ്റി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് 

- അറിയിപ്പ് 
എറണാകുളം തിരുമല ദേവസ്വം ഭരണക്കമ്മറ്റി 2015 - ലെ 
തെരഞ്ഞെടുപ്പിന് അടിസ്ഥാനമായ യോഗ വോട്ടർമാരുടെ 
പാഥമിക പട്ടിക ഇന്നേ ദിവസം ദേവസ്വം ആഫീസിൽ 
പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന വിവരം സകലമാനപേരേയും 
അറിയിച്ചുകൊള്ളുന്നു . ടി പ്രാഥമിക പട്ടികയെ സംബന്ധിച്ചുള്ള 
പരാതികളും നിർദ്ദേശങ്ങളും, 25 - 7 - 2015 - നകം രേഖാമൂലം 
ഇലക്ഷൻ കമ്മീഷണറെ അറിയിക്കേണ്ടതാകുന്നു . പ്രാഥമിക 
പട്ടികയിൽ പേര് ഉൾപ്പെടാത്ത വോട്ടവകാശമുള്ളവർ, അവർ 
തന്നെ നേരിട്ട്, തന്റെ വോട്ടവകാശം തെളിയിക്കുന്ന രേഖകൾ 
സഹിതം, ഇല ക്ഷൻ കമ്മീ ഷ ണർക്ക് അവരുടെ പരാതി 
നൽകു കയോ അ യ യ് ക്കു കയോ ചെയ്യേണ്ട താ കു ന്നു . 
അപ്രകാരമുള്ള പരാതികളും, നിർദ്ദേശങ്ങളും 26 - 7 - 2015 -ാം 
തീയതി രാവിലെ 10 മണിക്ക് ദേവസ്വം ആഫീസിൽ വച്ച് 
പരിഗണിച്ച് തീരുമാനിക്കുന്നതാകുന്നു . 


അപ്പാർട്ട് മെന്റ്, 


അശോക് ബി ഷേണായ് 
( ഇലക്ഷൻ കമ്മീഷണർ) . 

അഡ്വക്കേറ്റ് 
ബി . യശോറാം ലക്ഷ്മി 
ടി . ഡി . 

റോഡ് 
- ( നോർത്ത് എന്റ്) , എറണാകുളം, 

- കൊച്ചി- 628 035 
ഫോൺ: 0484- 3290250 

- 9846310001 
ഇമെയിൽ: advshenoy @ gmail .com 


എറണാകുളം, 
4 - 6 - 2015 . 


